Kerala Gazette No 
PARTI 


40 dated 7th October 2008 


Section iv 


GOVERNMENT OF KERALA 

Home (SS B ) Department 


NOTIFICATION 
G .O . (Ms.) No. 126 /2008/Home. 

Dated , Thiruvananthapuram , 4th August 2008 . 
S . R . O . No. 1035 / 2008 . - WAEREAS, the place specified in the Schedule 
below is of vital importance to the country ; 

AND WHEREAS, information with respect thereto , or the destruction 
or obstruction thereof, or interference therewith , would be useful to an enemy; 

Now , THEREFORE , in exercise of the powers conferred by sub - clause (d ) 
of clause (8 ) of section 2 of the Official Secrets Act, 1923 (Central Act 
19 of 1923 ), read with Notification S . O . No . 1285 dated the 4th May , 
1963 of the Ministry of Home Affairs, Government of India , the Government 
of Kerala hereby declare the place specified in the Schedule below 
to be a " Prohibited Place " for the purposes of the said Act and direct that 
a copy of this Notification , both in English and Malayalam languages, 
be affixed to the said place. 


SCHEDULE 


Name of installation 
Location 
Re- Survey Number 
Arca 
Village 
Taluk 


.. K . S . E . B . 33 KV Sub Station , Tholambra , 
.. Tholambra, Shastri Nagar 

Re Sy. 46 /1A . 
0 . 367 Hectares . 

Tholambra . 
. . Thalassery 

Kannur. 
Maloor . 


District 


Police Station 
G . 700 /2008 G . 


East 


BOUNDARIES 
. . (1 ) Property of Shri Padmanabhan 

Nambiar, Padmalayam Sasthri Nagar, 

Tholambra P . O ., Survey No . 46 /1A . 
(2 ) Property of Shri Kottayi Gopalan , 

"Jaya Nivas Sasthri Nagar, Tholamloita 
P . 0 ., Survey No. 46/1 A . 
Property of Shri P . K . Narayanan , 
Pettathanatt House , Sasthri Nagar , 
Tholambra P . O ., Survey No. 46 / 1A . 
Panchayath Road . 
Maloor-Pera voor Road 


South 


West 


North 


By order of the Governor , 

K . K . RAMANI , 

Additional Secretary to Government. 

Explanatory Note 
( This does not form part of the notification , but is intended to 
indicate its general purport.) 

It is considered necessary that the place mentioned in the Schedule 
to the above Notification , namely , the 33 KV Sub Station of the 
Kerala State Electricity Board at Tholambra in Kannur District 
should be declared as a “ Prohibited Place " under the Official Secrets 
Act, 1923 (Central Act 19 of 1923 ) , as the installation place is of 
vital importance to the country . 
This notification is intended to achieve the above object. 

| കരള സർക്കാർ 
ആഭ്യന്തര (എസ്എസ്. ബി .) വകുപ്പ് 

വിജ്ഞാപനം 
സ . ഉ . ( എം . എസ് .) നമ്പർ 126, 2008 ആഭ്യന്തര.. 

-- തിരുവനന്തപുരം, 2008 ആഗസാ 4 , 
- എസ്. ആർ. ഒ . നമ്പർ 1035 /2008 . - താഴെ പട്ടികയിൽ വ്യക്തമായി 
എടുത്തു പറഞ്ഞിട്ടുളള സ്ഥലം രാജ്യത്തിന് പരമപ്രധാനമായതിനാലും ; 

അതു സംബന്ധിച്ചുള്ള വിവരമോ, അതിന്റെ നശീകരണം20, 
തടസ്സപ്പെടുത്തലോ അല്ലെങ്കിൽ അതിൽ മേലുളള ഇടപെടലോ ഒരു 
ശത്രുവിന് പ്രയോജനകരമായിരിക്കുമെന്നതിനാലും ; 


ഇപ്പോൾ , അതിനാൽ, 1923 - ലെ ഒൗദ്യാഗിക രഹസ്യങ്ങൾ ആക്റ 
(1923- ലെ 19 -ാം കേന്ദ്ര ആക്ററ്) ലെ 2 -ാം വകുപ്പ് (8 )ം ഖണ്ഡം ( ഡി ) 
ഉപഖണ്ഡവും ഭാരത സർക്കാരിന്റെ ആദ്യന്തരകാര്യ മന്ത്രാലയത്തിൻറ 
1963 രയം 4 -ാം തീയതിയിലെ എസ്. ഒ , 1285 -ാം നമ്പർ വിജ്ഞാപനവും 
കുട്ടിവായിച്ചുപകാരം, നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, താഴെ പട്ടികയിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുളള സ്ഥലം 
(പ്രസ്തുത ആക്റ്ററിന്റെ ആവശ്യത്തിലേക്കായി ഒരു നിരോധിത സ്ഥലം 
ആയി ഇതിനാൽ പ്രഖ്യാപിക്കുകയും ഈ വിജ്ഞാപനത്തിന്റെ ഇംഗ്ലീഷിലും 
മലയാളത്തിലുമുളള ഒാരോ പ് ക ർ പ്പ ം ( പ്രസ്തു ത സ • ഥ ല ് 
പതിച്ചിരിക്കണമെന്ന നിർദേശം നൽകുകയും ചെയ്യുന്നു . 


പട്ടിക 


യന്താപകരണ 

. . കെ , എ സ് . ഇ . ബി , 33 കെ . പി . 
- സ്ഥാപനത്തിന്റെ പേര് സബ് സ്റേറഷൻ, തോല്പാമ്പ . 
സഥാനം 

. . തോലാ( സ , ശാസ " ( തിനഗർ 
സർവ്വ നമ്പർ 

റീസർ , 46 /1 എ . 
വിസ്തീർണ്ണം 

0 , 367 ഹെക്ട ർ 
വില്ലേജ 

തോലാ സ 
താലൂക്ക് 

. . തലശ്ശേരി, 
ജില്ല 

. . കണ്ണൂർ. 
പോലീസ് സ്റേറഷൻ . . മാലൂർ, 


അതിരുകൾ 


കിഴക്ക് 


- . . (1) 


ശീ , പത"മനാഭൻ നമ്പ്യാർ, ( പാ നാലയം 
ശാസ ( തി നഗർ, തോല്പാമ്പ് പി ഒ , വക 
സർവ്വേ നമ്പർ 461 എ . യിൽപ്പെട്ട വസ്തു . 
( ശ്രീ . കൊട്ടായി ഗോപാലൻ, ജയനിവാസ 
ശാസ്ത്രി നഗർ, താലാമ്പ പി . ഒ , വക 
സർവ്വ നമ്പർ 461 എ - യിൽപ്പെട്ട വസ്തു . 

ശ്രീ . പി കെ . നാരായണൻ, പെട്ടത്തനാട്ട 
വീട്, ശാസ്ത്രിനഗർ, തോലാ വ പി . ഒ , 
വക സർവേ നമ്പർ 46/1 എ - യിൽ പ്പെട്ട 
വസ്തു . 

പഞ്ചായത്ത് റോഡ്, 
- മാലൂർ- പേരാവൂർ റോഡ്. 


ക്കും 


പടിഞ്ഞാറ 
വിക്ക് 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 

കെ , കെ . രമണി, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി, 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ, അതിന്റെ 
പൊതു ഉദ്ദേശ്യം വെളിപ്പെടു ന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


മേൽപ്പറഞ്ഞ വിജ്ഞാപനത്തിന്റെ പട്ടികയിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലം, 
അതായത് ", കണ്ണൂർ ജില്ലയിലെ താലാമ്പയിലുളള കേരള സംസ്ഥാന 
വിദ്യുച്ഛക്തി ബോർഡിന്റെ 33 കെ . വി . സബ്സ്റേറഷൻ, 
യന്താപകരണ സ ഥാപനസ്ഥലം, രാജ്യത്തിന് പരമ പ്രധാനമായ 
സ്ഥലമാകയാൽ (1923 - ലെ ഒൗദ്യോഗിക രഹസ്യങ്ങൾ ആക്റം പ്രകാരം 
1923 - ലെ 19 -ാം കേന്ദ്ര ആക റം നിരോധിത സ്ഥലം ആയി പ്രഖ്യാപി 
ക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 
-- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേററുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ 
ഈ വിജ്ഞാപനം. 


